Kerala Gazette No. 27 dated 4th July 2017. 
PART III 

COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ: ഡോ . ചിത്ര , എസ്. ( ഐ . എ .എസ്.)] 


നമ്പർ എഫ് - 21012 / 2017. 

2017 മേയ് 6. 
വിഷയം :--- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന; (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ഇളമ്പള്ളൂർ വില്ലേജിൽ പെരുമ്പുഴ സജീർ മൻസിലിൽ ഇസ്മയിൽകുഞ്ഞ് സമർപ്പിച്ച അപേക്ഷ . 

| ( 4) കൊല്ലം തഹശീൽദാരുടെ 29 - 9- 2016 -ാം തീയതിയിലെ ബി18 -17726 /16 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 
- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


- സർവെയ 6 - 3 - 2010 - ലെ 

- പുനർ 
റീസർവെ / വിജ്ഞാപനത്തിലെ പുനർ നിർണ്ണയിച്ച 
-- സബ് ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച വില ( ആർ. 
ഡിവിഷൻ വിലയും ക്ലാസിഫിക്കേഷൻ ഒന്നിന്) 
നമ്പർ 


കൊല്ലം 


- ഇളമ്പള്ളൂർ 


459 / 14 


35 ,000 


Wet land 

- 7,500 


18 


ഇസ്മയിൽകുഞ്ഞ്, 
സജീർ മൻസിൽ, 
പെരുമ്പുഴ, 
ഇളമ്പള്ളൂർ. 


Residential 
Plot 
without 
road access 


(2 ) 
നമ്പർ എഫ് -24707/ 2016. 

2017 മേയ് 6. 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ , (fixation of fair value of land ) ചട്ടം 3 (7) ചട്ടം (4). 

- (2) വിളക്കുടി വില്ലേജിൽ കുന്നിക്കോട് മുറിയിൽ മുകളുവിള വീട്ടിൽ ശ്രീമതി മറിയക്കുട്ടി സമർപ്പിച്ച അപേക്ഷ . 

- (3) പത്തനാപുരം തഹശീൽദാരുടെ 15 - 12- 2016 , 23- 2 - 2017 തീയതികളിലെ ബി -4 10235 / 16 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


- Sl . 

No . 


Block 
No. 


Re- survey 

No . 


Sub 
Division 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 
per Are 


No. 


(8 ) 


( 9 ) 


- (1) 
- 1 


(2) 
. 


(3) 
9 


(4) 
8 


(5) 6 (1) 
വിളക്കുടി പത്തനാപുരം വിളക്കുടി 
ഗ്രാമ പഞ്ചായത്ത് 


19 , 760 


Residential 

Plot with 
road access 


Gaz . No. 27 /2017 / CLR (Fair Value - Supplement). 


319 


നമ്പർ എഫ് - 1492/2017 . 


2017 മേയ് 12 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 


(3) ഇട്ടിവ വില്ലേജിൽ വിളയിൽ പുത്തൻവീട്ടിൽ ശ്രീ. ഗോപാലപിള്ള സമർപ്പിച്ച അപേക്ഷ . 


(4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 7 - 1- 2017 - ലെ എഫ് 1- 363/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ / 6- 3- 2010- ലെ 

പുനർ 

പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ. 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
നമ്പർ 


കൊട്ടാരക്കര 


ഇട്ടിവ 


17 / 9 


Wet land 


- 8 , 000 


ശ്രീ . ഗോപാലപിള്ള, 
വിളയിൽ പുത്തൻവീട്, 
ചരിപറമ്പ്, ഇട്ടിവ 


45 


- 8,000 


Residential 
plot with 
road access 


നമ്പർ എഫ് - 11332/ 2017. 


2017 മേയ് 30 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കുമ്മിൾ വില്ലേജിൽ പൂന്തലിൽ വീട്ടിൽ ശ്രീ. ഫസലുദ്ദീൻ സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 19- 5- 2017 - ലെ എഫ് 1-8276 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


320 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
അപേക്ഷകന്റെ പേരും താലൂക്ക് വില്ലേജ്, സർ / 6 - 3- 2010 - ലെ 

പുനർ പുനർ 
മേൽവിലാസവും 

ബ്ലോക്ക് - റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ -- സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ. 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
നമ്പർ 


കൊട്ടാരക്കര 


കുമ്മിൾ 


26 / 12 - 3 


ശ്രീ . ഫസലുദ്ദീൻ, 
പൂന്തലിൽ വീട്, 
കുമ്മിൾ 


Wet land 
- 3, 750 


12,500 


51 


Residential 
plot with 
Cor./ Pan./Mun . 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ ഐ . എ . എസ്.) 
നമ്പർ സി11- 125582 / 2017. 

2017 ജൂൺ 1. 
വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം കോഴഞ്ചേരി താലൂക്കിൽ കിടങ്ങന്നൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 02- ൽ 

-- റീസർവെ 287 / 37- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 
സൂചന: - (1) കിടങ്ങന്നൂർ വില്ലേജിൽ വല്ലന പുത്തൻ പുരയിൽ ശ്രീമതി ഷീല സമർപ്പിച്ച അപേക്ഷ . 

(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 17 -4- 2017 - ലെ 2141 / 2017/ സി3 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കിടങ്ങന്നൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 02 - ൽ റീസർവെ 287 / 37 - ൽപ്പെട്ട 
ഭൂമിക്ക് ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി ഷീല സമർപ്പിച്ച അപേക്ഷയിൽ സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

- അപേക്ഷാസ്ഥലം കിടങ്ങന്നൂർ വില്ലേജിൽ 8743 / 11 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി സ്ഥലത്തിന് ആർ ഒന്നിന് - 60,000 ( അറുപതിനായിരം രൂപ ) ന്യായവില 
നിശ്ചയിച്ച് " Garden land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കിടങ്ങന്നൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 02 - ൽ റീസർവ്വ 287 / 37- ൽപ്പെട്ട 
ഭൂമി യ് ക്ക് " Garden land with road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 60, 000 
( അറുപതിനായിരം രൂപ മാത്രം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No. C11-125582/2017. 


| 1st June 2017. 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value 
of Land ) Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in 
schedule hereto : 


321 


SCHEDULE 
District - Pathanamthitta . 


Taluk - Kozhencherry. 

Sy. Re - Sy. Re -Sy. 
No . Block No. 


Sub Div . 

No . 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Village — Kidangannoor. 
Fair Value Revised fair 
already fixed value per Are 


(7) 


(8 ) 


(9) 


(1) 
. 


(2) 
02 


(3) 
287 


(4) 
37 


(5 ) 
Panchayath 


(6) 
. 


60, 000 


Garden 
land with 
road access 


Collectorate, 
Pathanamthitta . 


(Sd .) 
District Collector. 


ERNAKULAM DISTRICT 

FORM “ C 
[See Rule 5 (8 )] 

NOTIFICATIONS 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28 ( A ) of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value 
of Land ) in Ernakulam District is hereby fixed finally as shown in the Schedule hereto : 


( 1) 


No. C11-6066 /2017 . 


10th May 2017 


SCHEDULE 
District - Ernakulam . 


Taluk - Aluva. 

Sy. No. 

with 
Sub . Div. 

No. 


Corporation / 
Municipality / 
Panchayath 


Ward & 
Number 


Classification 

by use 


Fair Value of the 

land already 
fixed as per Are 


Village — Angamaly . 

Revised Fair 
Value of Land 
as per Are 


(2) 


(3) 


(6 ) 


(5 ) 
11,20 ,000 


Panchayath 


Kallupalam -5 


7,00 ,000 


Block - 11 
Re- survey 
No. 555 / 11 


Residential 

Plot with 
Corp ./Mun ./ 
Pan ./ road 
access 


(2 ) 


No. A2- 10261/2016 . 


1st June 2017. 


SCHEDULE 
District Ernakulam . 


Taluk — Kochi. 


Corporation / 
Municipality / 
Panchayath 


Ward & 
Number 


Sy . No . 

with 
Sub. Div. 
No. 
(1) 


Classification 

by use 


Fair Value of the 

land already 
fixed as per Are 


Village — Puthuvype . 

Revised Fair 
Value of Land 
as per Are 


(5 ) 


(2) 
Panchayath 


(3) 
12 


(6 ) 
3,00,000 


60 ,000 


Block - 10 
Re - survey 
No. 147/ 10 


(4 ) 
Residential 

Plot with 
Corp ./Mun ./ 
Pan . road 
access 


322 


No. A2- 70738/2016 . 


June 2017 


SCHEDULE 
District - Ernakulam . 


Village — Mattur. 


Taluk - Aluva . 

Sy. No . 

with 
Sub . Div. 

No. 


Corporation / 
Municipality / 
Panchayath 


Ward & 
Number 


Classification 

by use 


Fair Value of the 

land already 
fixed as per Are 


Revised Fair 
Value of Land 
as per Are 


(1) 


(2 ) 


(5) 


(6 ) 


Panchayath 


Wet Land 


5 , 13,000 


2,73,600 


Block - 27 
Re - survey 
No. 378 /5 


Mattur 
North - 12 


Collectorate , 
Ernakulam . 


(Sd .) 
District Collector. 


MALAPPURAM DISTRICT 

FORM C 
[ See Rule 5(8 )] 
NOTIFICATION 


No. B5 - 15201/2016 . 


26th May 2017 


WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Malappuram District is hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Municipality 


Ward Classification Fair Value 

by use 


of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(1) 


(2) 


(4) 


(5) 


(0 


(7) 


(8 ) 


Malappuram 


Ernad 


1,00,000 


30 ,000 


Vettikkattiri 
Block - 144 
Re-survey No. 
378 /7 - 0 .7811 
Hectoare 


Pandikkad Residential 

plot with 
private 
road access 


Office of the District Collector, 
Malappuram . 


(Sd.) 
District Collector. 


Gaz . No. 27 /2017 /CLR (Fair Value- Supplement). 


323 


